28th JUNE 2011] 


COMMISSIONERATE OF LAND REVENUE 


2741 


LA Notifications and Declarations 

ERNAKULAM DISTRICT 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും 

സംബന്ധിച്ച ആക്ടിലെ 
- 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 
നമ്പർ എ5/ 764 / 2010 . 

- 2011 മേയ് 


12 . 


( ബി ) 


മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ചു 
കള യു കയോ നീക്കം ചെയ്യു കയോ ചെയ്ത് 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണ 
മെന്നും; 
കൊടി പിടിക്കു ന്ന വ രേയും ചെയിൻമാൻ മാ 
രേയും നിയോഗിച്ച് അതാത് സമയം ആവശ്യമാ 
യേ ക്കാ വു ന്ന സമ യ ത്തേക്കും കാല ത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
അ നു യോ ജ്യ മായ സർ വ്വ അ ട യാ ള ങ്ങ ൾ 
നൽക ണമെന്നും മറ്റുപകാ ര ത്തിൽ പ്രസ്തുത 
ആക് ടോ , അ തു ( പ കാ ര മു ണ്ടാ ക്കി യിട്ടുള്ള 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 
സഹാ യ ങ്ങൾ സർവ്വേയർ ക്ക് നൽക ണ മെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


( സി ) 


താഴെ പറ യു ന്ന താലൂ ക്കില താഴെ പ റ യു ന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പ രുകളിൽപ്പെട്ട 
ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരി 
ക്കുകയാൽ താഴെ പറയുന്ന വില്ലേജുകളിലെ സർ വ്വ 
പ്രവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും 
താഴെ പറയുന്ന വില്ലേ ജിലെ താഴെ പറയുന്ന സർവ്വേ 
നമ്പരുകൾ അതിർത്തി തിരിച്ച് സർ വ്വേ ചെയ്യുന്ന താ 
ണെന്നും 19 61 - ലെ കേരള സർവ്വേയും അതിർത്തിയും 
സംബ ന്ധിച്ച ആ ക്ടിലെ 6 ( 1 ) -ാം വകു പ്പു പ്ര കാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

താഴെ പ റ യു ന്ന ഭൂ മി യു ടെ ഉള്ളിലോ അ ഥ വാ 
അവയോട് ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ് 
ഭൂ മിയിൽ അ വ കാ ശ മു ണ്ട ന്ന് തേ ർച്ച ചെയ്യു ന്ന 
ഏതൊരാളെയും നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് 
ജോലി ചെയ്യുന്ന സർവ്വേയറുടെ അടുത്ത് ഹാജരാക്കു ന്ന 
തിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്നതിനും അതോട് 
ബന്ധപ്പെട്ട വിവ ര ങ്ങൾ നൽകു ന്ന തിനും വേണ്ടി അതാത് 
സമയം ആ വ ശ്യ പ്പെടു മ്പോൾ ഹാജ രാ ക്കു ന്ന തിനും 
വേണ്ടി ഇതിനാൽ ക്ഷണിച്ചു കൊള്ളുന്നു . 

പ്രസ്തുത ആക്ടിലെ 6 ( 2 ) എന്ന വകുപ്പ് പ്രകാരം 
ഈ പരസ്യം താഴെ പറയുന്ന ഭൂമിയിൽ അവകാശബന്ധ 
മുള്ള ഏതൊരാൾക്കു മുള്ള സാധു വായ നോട്ടീ സാ യി 
കണക്കാക്കേണ്ടതാണ്. 


- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ളഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്നതിൽ 
ആ ര ങ്കിലും വീഴ്ച വരു ത്തു ക യാ ണ ങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കു ന്നതും ആയതിന്റെ 
ചെലവ് ആക്ടിലും അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങ 
ളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയി 
ട്ടുള്ളവരിൽ നിന്നും വസൂലാക്കുന്നതുമാണ്. 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 

ജില്ല എറണാകുളം. 
താലൂക്ക്- കണയന്നൂർ. വില്ലേജ് - എറണാകുളം. 


സർവ്വേ നമ്പർ 300, 301, 302. 


| പ്രസ്തുത ആക്ടിലെ 6 ( 3 ) എന്ന വകുപ്പു പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 
( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ യേ ക്കാ വുന്ന വല്ല 
മ ര ങ്ങ ളോ കുറ്റി ക്കാ ടു ക ളോ വേലി ക ളോ 
നിൽക്കുന്ന വിളകളോ അഥവാ സാര വ ത്തായ 


വൈറ്റില , 
എറണാകുളം. 


- ( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .) , 

എൻ. എച്ച്. നമ്പർ 3. 


KOZHIKODE DISTRICT 

NOTICE 


UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 
Ref. B2- 22996/ 03 . 

1st June 2011. 
The subjoined statement is an extract from the survey field register giving particulars of the lands registered and 
surveyed in the name of concerned . Appeal, if any against the Survey should be presented within three months from the 
date of publication of this notice to the Officer - in -charge of the survey whose headquarters are at Kozhikode. 

Field maps may be obtained an on application and on payment of the fees prescribed from time to time. 


28th JUNE 2011 ] 


COMMISSIONERATE OF LAND REVENUE 


2742 


SCHEDULE 


District — Kozhikode . 
Village — Kunnamangalam . 


Taluk - Kozhikode . 
Desom — Kunnamangalam . 


As per Revenue Accounts 


As now surveyed 


Initial Survey 
Re - Survey / 

Revision Survey 
Survey field Sub division 
No . 

No . 
390 


Remarks 


Survey field 

No . 
390 


Sub Division Area in 

No. hectares 
4A 0 .4978 


4A 


Area in 
hectares 
0 . 2240 
0 .2156 
0 . 0582 
0 . 2245 
0 .0709 


390 


5A2 


542 


390 


5A2 


0 . 2954 


8 


Taluk Office , 
Kozhikode. 


(Sd .) 
Tahsildar 


KANNUR DISTRICT 

NOTICE 
UNDER SECTION 9 (2) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 
Ref. F2 - 4780 / 04 . 

26th May 2011. 
The subjoined statement is an extract from the survey field registers giving particulars of the lands registered and 
surveyed in the name of concerned . Appeal, if any against the Survey should be presented within three months from the 
date of publication of this notice to the Officer- in -charge of the survey whose headquarters are at Kannur. 

Field maps may be obtained an on application and on payment of the fees prescribed from time to time. 


SCHEDULE 


District - Kannur . 


Taluk - Kannur. 


Village — Elayavoor. 


As per Revenue Accounts 


As now surveyed 


Initial Survey 
Re - Survey / 

Revision Survey 
Survey field Sub division 

No . 
19 

4 


Remarks 


No. 


Survey field 

No. 
19 


Sub Division 

No . 
4 


Area in 

Cents 
90 cents 


Area in 
Cents 


Taluk Office , 
Kannur . 


(Sd .) 
Tahsildar. 


NOTIFICATION 


UNDER SECTION 13 OF THE KERALA SURVEY AND 

BOUNDARIES ACT, 1961 
Ref. F1- 264 /2005 (1 ). 

27th May 2011 
1. It is hereby notified under Section 13 of the Kerala Survey and Boundaries Act, 1961 (Act 37 of 1961) that 
the survey of the undermentioned area is now completed. 

2 . Unless the survey hereby notified is modified by a decree of a Civil Court under the provisions of Section 14 
of the said Act , the records of the survey shall be conclusive proof that the boundaries determined and recorded therein 
have been correctly determined and recorded . 

PARTICULARS OF THE AREA 
District — Kannur. 

Taluk — Kannur. 
Village — Cheruthazham . 

Ward - Cheruthazham . 
Field No . Completed — 645. 


Taluk Office , 
Kannur. 


( Sd .) 
Tahsildar. 


